കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിന്റെ 
പ്രാധാന്യം 


കുട്ടി പോകേണ്ട വഴിയില്‍ 
അവനെ അഭ്യസിപ്പിക്കുക; 
സദൃശവാക്യങ്ങൾ 22:6 


മാതാപിതാക്കള്‍ക്കായി 


ഇതാ, മക്കള്‍ കര്‍ത്താവിന്റെ അവകാശം; ഉദരഫലം അവന്റെ 
പ്രതിഫലം. സങ്കീര്‍ത്തനം 127:3 

വടി ഒഴിവാക്കുന്നവന്‍ തന്റെ മകനെ വെറുക്കുന്നു; 
സദൃശവാക്യങ്ങൾ 13:24 

കര്‍ത്താവിനോടുള്ള ഭയത്തില്‍ ഉറച്ച വിശ്വാസമുണ്ട്‌; അവന്റെ 
മക്കള്‍ക്കു സങ്കേതം ഉണ്ടാകും. സദൃശവാക്യങ്ങൾ 14:26 
പ്രത്യാശയുള്ളപ്പോള്‍ നിന്റെ മകനെ ശിക്ഷിക്ക; 
സദൃശവാക്യങ്ങൾ 19:18 

കുട്ടിയുടെ ഹൃദയത്തില്‍ ഭോഷത്വം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു; 
എന്നാല്‍ തിരുത്തല്‍ വടി അതിനെ അവനില്‍ നിന്ന്‌ 
അകറ്റിക്കളയും. സദൃശവാക്യങ്ങൾ 22:15 

കുട്ടിയെ ശിക്ഷിക്കാതിരിക്കരുത്‌; അവനെ വടികൊണ്ട്‌ അടിച്ചാല്‍ 
അവന്‍ മരിക്കുകയില്ല. നീ അവനെ വടികൊണ്ട്‌ അടിക്കുകയും 
അവന്റെ ആത്മാവിനെ നരകത്തില്‍ നിന്ന്‌ വിടുവിക്കുകയും 
ചെയ്യും. സദൃശവാക്യങ്ങൾ 23:13-14 

വടിയും ശാസനയും ജ്ഞാനം നല്‍കുന്നു; 

സദൃശവാക്യങ്ങൾ 29:15 

നിന്റെ മകനെ ശിക്ഷിക്ക; അവന്‍ നിനക്കു സ്വസ്ഥത തരും; 
അത്തെ, അവന്‍ നിന്റെ പ്രാണനെ പ്രസാദിപ്പിക്കും. 
സദൃശവാക്യങ്ങൾ 29:17 

നിന്റെ മക്കളെല്ലാം യഹോവയാല്‍ ഉപദേശിക്കപ്പെടും; നിന്റെ 
മക്കളുടെ സമാധാനം വലിയതായിരിക്കും. യെശയ്യാവു 54:13 


കുട്ടികള്‍ക്കായി 


നിന്റെ ദൈവമായ യഹോവ നിനക്കു തരുന്ന ദേശത്തു നിന്റെ 
ദീര്‍ഘായുസ്സുണ്ടാകേണ്ടതിന്നു നിന്റെ അപ്പനെയും അമ്മയെയും 
ബഹുമാനിക്ക. പുറപ്പാട്‌ 20:12 


മകനേ, കര്‍ത്താവിന്റെ ശിക്ഷയെ നിന്ദിക്കരുത്‌; അവന്റെ 
പ്രബോധനത്തില്‍ മടുപ്പു തോന്നരുതു; കര്‍ത്താവു താന്‍ 
സ്‌നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു; ഒരു പിതാവിനെപ്പോലെ, 
അവന്‍ ഇഷ്ടപ്പെടുന്ന മകനെപ്പോലെ. സദൃശവാക്യങ്ങൾ 3:11-12 


സോളമന്റെ സദൃശവാക്യങ്ങൾ. ജ്ഞാനമുള്ള മകന്‍ അപ്പനെ 
സന്തോഷിപ്പിക്കുന്നു; മൂഡനായ മകനോ അമ്മയുടെ 
ഭാരമാകുന്നു. സദൃശവാക്യങ്ങൾ 10:1 


നിന്നെ ജനിപ്പിച്ച അപ്പന്റെ വാക്കു കേള്‍ക്കു; നിന്റെ അമ്മ 
വൃദ്ധയായപ്പോള്‍ അവളെ നിന്ദിക്കരുതു. സദൃശവാക്യങ്ങൾ 23:22 


മക്കളേ, നിങ്ങളുടെ മാതാപിതാക്കളെ കര്‍ത്താവില്‍ 
അനുസരിക്കുക; ഇത്‌ ശരിയാണ്‌. നിന്റെ അപ്പനെയും 
അമ്മയെയും ബഹുമാനിക്ക; വാശത്തത്തോടുകൂടിയ ആദ്യത്തെ 
കല്ലനയാണിത്‌; നിനക്കു നന്മ വരുവാനും നീ ഭൂമിയില്‍ 
ദീര്‍ഘായുസ്സായിരിക്കുവാനും വേണ്ടി. എഫെസ്യര്‍ 6:1-3 


പൂര്‍ണ്ണഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക, അമ്മയുടെ 
ദുഃഖങ്ങള്‍ മറക്കരുത്‌. നീ അവരില്‍ നിന്നാണ്‌ ജനിച്ചതെന്ന്‌ 
ഓര്‍ക്കുക; അവര്‍ നിനക്കു വേണ്ടി ചെയ്ത കാര്യങ്ങള്‍ക്കു 
നിനക്കെങ്ങനെ പ്രതിഫലം കൊടുക്കും? സഭാപ്രസംഗം 7:27-28 


നമ്മുടെ കുട്ടികളെ ശിക്ഷിച്ചാല്‍, അവര്‍ ഇപ്പോള്‍ കരയും, പക്ഷേ 
ഭാവിയില്‍ ആസ്വദിക്കും. നമ്മുടെ കുട്ടികളെ ശിക്ഷിച്ചില്ലെങ്കില്‍, 
അവര്‍ ഉപ്പോള്‍ ആസ്വദിക്കും, പക്ഷേ ഭാവിയില്‍ കരയും. 


കുട്ടികളാണ്‌ നമ്മുടെ രാജ്യത്തിന്റെ ഭാവി. പക്ഷേ, 
അച്ചടക്കമില്ലാതെ അവര്‍ വൃദ്ധരായാല്‍, നമ്മുടെ രാജ്യത്തിന്റെ 
ഭാവി എന്തായിരിക്കും? 


ഒരു മുതിര്‍ന്ന വ്യക്തിയുടെ എല്ലാ മോശം ശീലങ്ങളും അവന്‍ 
കുട്ടിയായിരുന്നപ്പോള്‍ തിരുത്തുകയോ അച്ചടക്കുകയോ 
ചെയ്യാത്തവയാണ്‌. ദൈവത്തെ ഭയപ്പെടുന്ന കുട്ടികളെ 
വളര്‍ത്തിയെടുക്കണം. 


ഞാന്‍ ജീവനുള്ള കളിമണ്ണ്‌ എടുത്തു 
സെരമ്യമായി അത്‌ ദിവസം തോറും രൂപപ്പെടുത്തി 
വര്‍ഷങ്ങള്‍ കഴിഞ്ഞപ്പോള്‍ ഞാന്‍ വീണ്ടും വന്നു 
ഞാന്‍ നോക്കിയ ഒരു മനുഷ്യനായിരുന്നു അത്‌ 
അപ്പോഴും അവന്‍ ആദ്യകാല മതിപ്പ്‌ ധരിച്ചിരുന്നു 
പിന്നെ എനിക്ക്‌ അവനെ മാറ്റാന്‍ കഴിഞ്ഞില്ല 


